Kerala Gazette No. 16 dated 17th April 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
- കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . എസ്. കാർത്തികേയൻ, ഐ . എ .എസ്.) 


നമ്പർ എം1 - 73146 / 2016. 


2018 ഫെബ്രുവരി 9. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം-- അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - 


1. ശ്രീമതി കെ . കെ . സുരിയ സമർപ്പിച്ച അപ്പീൽ. 


- 2. കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31- 10 - 2016 - ലെ എഫ്- 21218 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 
3. ഡെപ്യൂട്ടി കളക്ടർ ( ജനറൽ) & അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ സ്ഥലപരിശോധന റിപ്പോർട്ട്. 


കരുനാഗപ്പള്ളി താലൂക്കിലെ കരുനാഗപ്പള്ളി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 10 - ൽ റീസർവെ നമ്പർ 527/ 1- 2 - ൽ പ്പെട്ട 00.00. 81 ച .മീറ്റർ 
സ്ഥലത്തിന്റെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവിലയുമായി ബന്ധപ്പെട്ട് ശ്രീമതി കെ . കെ . സുരിയ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തി സൂചന 2,3 പ്രകാരം യഥാക്രമം കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഈ ഓഫീസിലെ ഡെപ്യൂട്ടി 
കളക്ടർ ( ജനറൽ) & അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി വസ്തുവിന് സർക്കാർ 
നിശ്ചയിച്ചിട്ടുള്ള ന്യായവില ആർ ഒന്നിന് - 14,82, 600 -ആണ്. കൂടാതെ ടി വസ്തുവിനെ " Residential Plot with NH/PWD road 
access എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപേക്ഷ വസ്തുവിന്റെ നിലവിലെ ക്ലാസിഫിക്കേഷൻ നിലനിർത്തി ആർ 
ഒന്നിന് - 10 ,37,820- ആയി പുനർനിർണ്ണയിക്കാവുന്നതാണെന്ന് കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ സൂചന ( 2) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ളതാണ്. ഈ ഓഫീസിലെ ഡെപ്യൂട്ടി കളക്ടർ (ജനറൽ) & അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അപേക്ഷ സ്ഥലം നേരിട്ട് 
പരിശോധന നടത്തിയിട്ടുള്ളതാണ്. 


-- കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ സൂചന ( 2) റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ 
കരുനാഗപ്പള്ളി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 10- ൽ റീസർവ്വ നമ്പർ 527 / 1- 2- ൽ പ്പെട്ട 00.00.81 ച . മീറ്റർ സ്ഥലത്തിന്റെ ന്യായവില 
താഴെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6-3-2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) ചട്ടം 5(4) 
പ്രകാരം ചുവടെ ചേർക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു. സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014 റ്റിഡി 
തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ്. 


ക്രമ അപ്പീൽ കക്ഷിയുടെ താലൂക്ക് 
നമ്പർ പേരും വിലാസവും 


- വില്ലേജ്, 

ബ്ലോക്ക് 
നമ്പർ 


റീസർവെ 
നമ്പർ 


ഭൂമിയുടെ 6 - 3 - 2010 - ൽ പുനർ 
ഇനം/ തരം സർക്കാർ നിശ്ചയിച്ച നിർണ്ണയിച്ച് 

ന്യായവില ന്യായവില 
( ആർ ഒന്നിന്) (ആർഒന്നിന്) 


- 14, 82 ,600 


- 10,37,820 


1 ശ്രീമതി. കെ . കെ . സുരിയ , കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി 527 /1- 2 
അഭി പാലസ്, 

ബ്ലോക്ക് 
പട. നോർത്ത്, 

നമ്പർ- 10 
കരുനാഗപ്പള്ളി 


- പുരയിടം/ 
Residential 
Plot with 
NH/ PWD 
road access 


Gaz. No. 16 /2018/DTP/CLR (Fair Value-Supplement). 


235 


FORM C 


[See Rule 5 (3) ] 


NOTIFICATION 


No. M1 - 73146 /2016 . 


9th February 2018. 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 , read with sub -rule (8) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Kollam District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Remarks 


Sl. Name of Name of Name of Village, 
No. District Taluk Block No., 

Survey No. 
with Sub 
Division 


Corporation 
Municipality / 
Panchayath 


Classification Fair Value of Revised fair 
by use the land value of land 

already fixed 
( as on 6- 3- 2010) 


- (1) 


(2) 


(3) 


(4) 


- 1 


Kollam 


Karuna 
gappally 


Karunagappally 
Block No . 10 
Re.Sy.No. 
- 527/ 1- 2 


(5) 
Karunagappally 
Municipality 


( 6 
Dry Land - 
Residential 
plot with 
NH/ PWD 
road access 


(7) 
14,82, 600 
per Ares 


(8) 
10 ,37,820 
per Ares 


(9) 
Revised as per 
Proceedings 
No. M1 

73146 / 16 
dated 9 -2 -2018 


Collectorate , 
Kollam. 


| ( Sd.) 
District Collector. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


നമ്പർ എഫ് - 8717 / 2017. 


2018 ഫെബ്രുവരി 8. 


വിഷയം :- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരളാ സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( Fixation of fair Value of land) ചട്ടം 3 (7), ചട്ടം (4 ). 
- (2) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പൂയപ്പള്ളി വില്ലേജിൽ കൊട്ടറ നീതു കാട്ടിൽ വീട്ടിൽ 

ശ്രീ . ഗോപിനാഥൻ പിള്ള സമർപ്പിച്ച അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 11-4-2017 , 27 -12-2017 എന്നീ തീയതികളിലെ എഫ്1 /4993 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
| 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Fair value 
per Are (9 ) 


| SI. 
- No. 
- (1) 

- 1 


Bl. 
No. 
(2) 
33 


Re-Sy . 

No. 
(3) 
61 


Sub Div. 

No. 
(4) 
10 


( 8 ) 


(5) ( ) 
Pooyappally Kottarakkara 

GP 


(7) 
Pooyappally 


98,800 


Residential plot 
with NH /PWD 
Road Access 


236 


നമ്പർ എഫ് - 15217 / 2017 . 


2018 ഫെബ്രുവരി 8. 


വിഷയം : ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2-2013 -ാം തീയതിയിലെ എം1 -38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
( 3) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ മേരി ഭവനത്തിൽ ശ്രീമതി മേരി 

ക്കുട്ടി സമർപ്പിച്ച അപേക്ഷ . 

| (4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 1- 7- 2017- ലെ എഫ്1/10859/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 

ത്ത 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പകാൽ അത്തീകരിച്ച് ഉത്താകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


വില്ലേജ്, സർ / റീസർവ്വ/ 6-3- 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 
കൊട്ടാരക്കര 321/ 7 

- നിലം 

Residential - 50,000 
Plot with 
Corp ./Mun./ 
Pan . road 


- 6, 500 


ശ്രീമതി മേരിക്കുട്ടി, കൊട്ടാരക്കര 
മേരിഭവനം, 
നീലേശ്വരം പി . ഒ., 
കൊട്ടാരക്കര 


access 


നമ്പർ എഫ് - 27252 / 2017 . 


2018 ഫെബ്രുവരി 15. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാകളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ മാങ്കോട് വില്ലേജിൽ പസ ന്ന വിലാ സത്ത് വീട്ടിൽ 
- ശ്രീമതി ബേബി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 27 - 12 -2017, 16 -1-2018 എന്നീ തീയതികളിലെ എഫ്1 /18163 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 

237 


സർവെ 


കമ അപേക്ഷകന്റെ പേരും താലൂക്ക് - വില്ലേജ്, 
നമ്പർ മേൽവിലാസവും 

ബ്ലോക്ക് 


നമ്പർ 


- നമ്പർ 


6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


ശ്രീമതി ബേബി, 


കൊട്ടാരക്കര മാങ്കോട് 


402 / 19 


Govt. Property 


- 25 ,000 


Residential road 
with PWD road 


പ്രസന്ന വിലാസത്ത് 


5 2 


Rs. 1 


വീട്, മാങ്കോട്, 


access 


ചിതറ പി . ഒ., 


പിൻ- 691 559 


ശ്രീമതി ബേബി, 


കൊട്ടാരക്കര മാങ്കോട് 


ട് 


402/ 23 


Govt. Property 


- 40,000 


Residential road 
with PWD road 


പ്രസന്ന വിലാസത്ത് 


52 


Rs. 1 


access 


വീട്, മാങ്കോട്, 
ചിതറ പി . ഒ., 


പിൻ- 691 559 


നമ്പർ എഫ് - 20719 / 2017. 


2018 ഫെബ്രുവരി 16 . 


വിഷയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) 


കേരളാ സ്റ്റാമ്പ് ആക്ട് , 1959 


സെക്ഷൻ 28A (Fixation of fair Value of land) ചട്ടം 3 ( 7), ചട്ടം ( 4 ). 


(2) കൊല്ലം ജില്ല യിൽ കൊല്ലം താലൂക്കിൽ തഴു ത്തല വില്ലേ ജിൽ ഡി . എ സ്. ഡ യി ലിൽ 
- ശ്രീ. ജോസ് ഐ . വി. വിൻസന്റ് സമർപ്പിച്ച അപേക്ഷ . 


(3 ) കൊല്ലം തഹശീൽദാരുടെ 23 - 8 - 2017, 28 - 11 -2017 എന്നീ തീയതികളിലെ ബി18 / 13396 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl. 
- No. 


Bl. 
No. 


Sy. 
No. 


Sub Div. 

No. 


Fair value 
| per Are ( 1) 


-- 1 


27 


Kollam 


Thazhuthala 


3, 60, 000 


310 
- 


5-2, 
54 


Thrikkovilvattom 

GP 


Residential road 

with Private 


Road Access 


| 11 - 3 


Thrikkovilvattom 


Kollam 


Thazhuthala 


Residential road 


- 3,60,000 


GP 


with Private 


Road Access 


- 3 


27 


310 


25-2 


Kollam 


Thazhuthala 


3, 60 ,000 


Thrikkovilvattom 

GP 


Residential road 

with Private 


Road Access 


238 


നമ്പർ എഫ് - 2343 / 2018 . 


2018 ഫെബ്രുവരി 16. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം ( 4 ). 

(2 ) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ മാങ്കോട് വില്ലേജിൽ ചിതറ മുറിയിൽ വിളയിൽ വീട്ടിൽ 

ശ്രീമതി യമുന സമർപ്പിച്ച അപേക്ഷ . 
- (3) കൊട്ടാരക്കര തഹശീൽദാരുടെ 29 -1- 2018 -ാം തീയതിയിലെ എഫ്1/1132 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


- SI. 
- No. 


Bl. 
No 


Re- Sy. 

No . 


Sub Div. 

No . 


Fair value 
per Are ( 1 ) 


- 1 


53 


138 


20 


Kottarakkara 


Mankode 


Gord 


50,000 


Chithara 

GP 


Garden land 

without 
Road Access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ: ആർ. ഗിരിജ ഐ . എ . എസ്.) 


നമ്പർ സി . 118128 / 2017 . 


2018 ജനുവരി 25 . 


വിഷയം - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ സർവെ നമ്പർ 611 /1E /17 - ൽപ്പെട്ട 

ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന : - (1) തിരുവല്ല കുറ്റപ്പുഴ ചിറയിൽ വീട്ടിൽ ശ്രീ . രാജു സമർപ്പിച്ച അപേക്ഷ . 

(2) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 20 - 2 - 2017 - ലെ ബി3- 2841/16 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ സർവ്വേ നമ്പർ 611 / 1E / 17 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. രാജു നൽകിയ അപേക്ഷയിൻമേൽ തിരുവല്ല 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം റാന്നി വില്ലേജിൽ 886 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം കുറ്റപ്പുഴ വില്ലേജിൽ ചിറയിൽ വീട്ടിൽ രാജു , വൈക്കം 
മുറിയിൽ ചരിവ് പുരയിടത്തിൽ ജസ്സി എന്നിവരുടെ കൈവശത്തിലും കരംതീരുവയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ 
ഒന്നിന് - 1,00,000 ന്യായവില നിശ്ചയിച്ച് “ Garden land without road access ”എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന് 
ശുപാർശ നൽകിയിട്ടുണ്ട്. എന്നാൽ ടി വില തനിക്ക് തൃപ്തികരമല്ലെന്ന് ശ്രീ . രാജു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി 
കളക്ടർ സ്ഥല പരിശോധന നടത്തിയിട്ടുള്ളതും അപേക്ഷാ സ്ഥലം വഴി സൗകര്യമില്ലാത്ത റോഡിൽ നിന്നും ഉള്ളിലായി പാറ 
നിറഞ്ഞ ചരിഞ്ഞ പുരയിടമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആറൊന്നിന് - 50,000 ന്യായവില നിശ്ചയിക്കുന്നതിന് 
ശുപാർശ നൽകിയിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ സർവെ നമ്പർ 611 / 1E /17- ൽപ്പെട്ട ഭൂമി “ Garden land with 
out road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 50,000 ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014/ റ്റി. ഡി . തീയതി 14- 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


239 


FORM C 


NOTIFICATION 
No. C11-118128/2017. 

25th January 2018 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , 
the fair value of land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto : 

SCHEDULE 
District - Pathanamthitta . 


Village— Ranni. 


Taluk - Ranni . 

Sy. Re-Sy. 
No. Block 

(1) (2) 
611/15/ 17 . 


Re-Sy. 
No. 
(3) 
.. 


Sub Div. 
No. 
(4) 
.. 


Panchayath / 
Municipality 

(5) 
Panchayath 


Ward 
No. 
(6) 


Classification Fair Value Revised fair 
by use already fixed ( ^) value per Are (9 ) 
(7) (8) 

(9 ) 
Garden land with 1,50 ,000 

50,000 
out road access 


Collectorate , 
Pathanamthitta . 


(Sd .) 
District Collector. 


FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATION 
No . L .Dis. 83/2018 /C3. 

9th February 2018 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Sub - rule (7 ) of rule 3 and rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 


Now Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re -survery numbers of the Village and Taluk mentioned 
against each , shall be as shown aginst it in column (11) thereof: 


SCHEDULE 
District - Pathanamthitta . 


Taluk - Konny. 


Village — Iravon . 


SerialNo. 


SurveyNo. 


SubDivisionNo. 


Re-surveyBlock 


Re-surveyNo. 


Re-survey SubDivisionNo. 


Nameoflocalbody Panchayat/Municipality/ Corporation 


Panchayat/ Municipality/ Corporation 


NameandNumber ofWard 


Classification byuse 


FairValue perArein 


(8 ) 


(9) 


(11) 


(1) 
01 


(2) 
568 


(3) 
1-1- 109 


(4) 
34 


(5) 
170 


(6) 
1 0 


(7) 
Panchayath 


Konny 


8 


(10 ) 
Residential 
Plot with 
road access 


30 ,000 


Revenue Divisional Office , 


( Sd .) 


Adoor. 


Revenue Divisional Officer. 


240 


ERNAKULAM DISTRICT 


FORM C 


[See Rule 5 (8 )] 
NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28 ( A ) of 
the Kerala Stamp Act, 1959 , read with sub -rule (8 ) of rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1955 , the fair value of land in Ernakulam District is hereby fixed finally as shown in schedule hereto : 


No. A2 - 1237 / 18 . 


16th February 2018 . 


(1) 


SCHEDULE 


District - Ernakulam . 


Taluk - Aluva . 


Village — Angamali. 


D 


Survey Number 
with Sub Division 

Number 


ane 


Corporation / 
Municipality / 
Panchayath 


Ward & 
Number 


Classification 

by use 


Fair Value of the 

Land already 
fixed as per Are (9 ) 


Revised fair 
value of Land 
as per Are (9 ) 


(1) 


(5 ) 


(6 ) 


Municipality 


13, 30 ,000 


6 ,00 ,000 


Block - 12 
Resurvey 
Number 412 /7 -2 


Residential Plot 
with Corp ./Mun ./Pan . 

road access 


(2) 


No. A2- 172 / 18 . 


17th February 2018. 


SCHEDULE 


District- Ernakulam . 


Taluk - Aluva . 


Village — Angamali. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality/ 
Panchayath 


Ward & 
Number 


Classification 

by use 


Fair Value of the 
Land already fixed 

as per Are ( ") 


Revised fair 
value of Land 
as per Are O . 


(1) 


(5) 


(6 ) 


Municipality 


5 ,00 ,000 


3,00,000 


Block - 11 
Resurvey 
Number 135/2 


Residential plot 

with Private 
road access 


Municipality 


5 ,00 ,000 


3 ,00 ,000 


Block - 11 
Resurvey 
Number: 135 /1 


Residential plot 

with Private 
road access 


241 


8 


(1) 


(6 ) 


Municipality 


10,00,000 


5 ,00 ,000 


Block - 11 
Resurvey 
Number 131/6 


Residential plot 

with PWD 


road access 


Municipality 


10,00 ,000 


5 , 00 ,000 


Block - 11 
Resurvey 
Number 131/6 Pt 


Residential plot 

with PWD 
road access 


Municipality 


4 ,50 ,000 


3 , 00 ,000 


Block - 11 
Resurvey 
Number 106 / 10 


Residential plot 

with Private 
road access 


(Sd .) 


Collectorate, 
Ernakulam . 


District Collector. 


242 


